Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg. No. രജി. നമ്പർ 
KLITV( N )/12/2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th October 2009 
| 2009 ഒക്ടോബർ 6 
14th Aswina 1931 
1931 ആശ്വിനം 14 


നമ്പർ 


ni Or. 2009 ). 


COMMISSIONERATE OF LAND REVENUE 


2453 


L . A . Notifications and 

Declarations 
ERNAKULAM DISTRICT 

1961 ലെ കേരള സർബയും അതിർത്തിയും 
സംബന്ധിച്ച ആക ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുളള 

പരസ്യം 
നമ്പർ എ5-1478 /2007. 

2009 ജൂ ലൈ10 , 
-- താഴെ പറയുന്ന താലൂക്കുകളിലെ താഴെ പറയുന്ന 
വില്ലകളിലെ താഴെ പറയുന്ന സർവ്വ നമ്പരുകളിൽ 
പെടുന്നഭൂമിയുടെ സർവെ നടത്തണമെന്ന ഗവൺചെൻ 
നാൽ ദേശിച്ചിരിക്കുന്നതിനാൽ തന്നെ പറയുന്ന 
വില്ലേജുകളിലെ സർവ്വ പ്രവർത്തനങ്ങൾ വേഗം തന്ന 
ആറാംജിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേലു 
കളിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരും 60 അതിർത്തി 
തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള 
സർവ്വയുംഅതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 
6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

- താഴെ പറയുന്ന ഭൂമിയുടെ ഉള്ളളിലോ അഥവാ 
അവ നാടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ 
ചെയത മുരികളിൽ അവകാശമുണ്ടെന്ന് തർക 
ചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ ഏജൻ 
മുഖേനയോ സ്ഥലത്ത" ജോലിചെയ്യുന്ന സർവ്വേയറുടെ 
അടുത്ത ഹാ 1 0 1 ക + ന ത ി ന ം അതീരുകയ 
കാണിച്ചുകൊടുക്കുന്നതിനും അതോടെ ബന്ധപ്പെട്ട 
വിവരങ്ങൾ നൽകുന്നതിനുംവേനി അതാതു സമയം 
രവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി 
ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

- (പ്രസ്തു ത ആക°ദിലെ 6( 2 ) എന്ന വകുപ്പു പ്രകാരം 
ഈ പരസ്യം താരം പറയുന്ന ഉമികളിൽ അവകാശ 
ബന" ധമുളളഏതൊരാൾക്കുമുളള സാധുവായ നോട്ടീസ് 
ആയി കണക്കാക്കപ്പെടുന്നതാണ്. 

പ്രസ്തുത ആകിലെ 6( 3 ) വകുപ്പ് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും : 
( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാണം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുററിക്കാടുകളോ വേലികളോ 
നിൽക്കുന്ന വിളകളം അഥവാ സാരവത്തായ 
മറ 

തടസ്സ ങ്ങളോ 15 ദീപസ 
ത്തിനകം മുറിച്ചുകളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ് 

ലൈനുകളും വെടിപ്പാക്കണമെന്നും 
( ബി )-- കൊടി പിടിക്കുന്നവർ ചെയർമാൻ 

മാരെയും നിയോഗിച്ച് അതാത് സമയം 
ആ വ ശ്യ മാ യേ ക്കാ വു ന്ന സമയത്തേക്കും 
കാലത്തെക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണ 

bvമന്നും; 
( സ ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ 

നൽകണമെന്നും മററ ( പകാരത്തിൽ പ്രസ്തുത 
ആക°50 അതുപകാരം ഉണ്ടാക്കിയിട്ടുളള 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ട 
ക്കാവുന്ന സഹായങ്ങൾ സർവ്വയർ കമ് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള 
ഖണ്ഡങ്ങൾ പ്രകാരമുളഇ അഭ്യർത്ഥനകൾനുസരി 
ക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ 
ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതു 
ആയതിന്റെ ചെലവ് അക ടില്ല , അതു പ്രകാരം 
ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടു 
ളളതു പോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽനിന്നും 
വസൂലാക്കുന്നതുമാണ്. 


ഭൂമിയുടെവിശദവിവരം 

- ജില്ല - എറണാകുളം. 
താലുകൾ ആലുവ, വില്ലേജിലുവ സ " . 

-- ജാം - 34 
സർവ്വ നന്മ ർ 11 , 12 , 14, 76, 77, 92, 94, 106 

107 , 108, 119, 111 , 111, 145 , 

231, 233, 234, 241, 242 
|5ൗൺ സ്റ്റോക്ക " 43 
സർവ്വ നമ്പർ 1 

- ടൗൺ ബ്ലോക്ക് 6 
സർവ്വ നമ്പർ. 21 

- ടാബ് ബ്ലാക്ക് - 66 
സിലെ നമ്പർ - 

--ട്ടൗൺ സ്റ്റോക്ക്- 7 ), 
സർവെ നമ്പർ. 52 

ജൺ സ്റ്റോക്കും" _ 71 
സർ ന7 - 18 

-- Sൗൺ ബ്ലോക്ക് _ 72 
സർവ്വ നമ്പർ. 63 

-Sൗൺ സ്റ്റോക്കം 74 

സർവ്വ നമ്പർ 87 
താലൂക്ക - livണയന്നുർ 
വില്ലേജ" _ തുക്കൾക്കു നോർത്ത് - 2 ബാം പ 
| (rus) സമ്പ - 13, 35 , 3664, 422, 534. 

- വില്ലേ - ഇടപ്പളളി സൗ m 
സർ നമ്പർ 135 

വില്ലേജ _-എറണാകുളം 
- സർവ്വേ നമ്പർ 409, 575 , 599, 685, 703, 711, 

145:1, 2568, 2572 . 

- (ഒപ്പ് ) 

. സ്പെഷ്യൽ തഹശീൽദ്രാക 
റില , - (എൽ. എ .), എൻ എച്ച്. നമ്പർ 


